Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KLITV( N ) 12: 2009 -2011 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- Vol. IV 
- വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


27th April 2010 
2010 ഏപ്രിൽ 27 
7th Vaisakha 1932 
1932 വൈശാഖം 3 


No. 
- നമ്പർ 


PART III 
Public Works Department 


RE- TENDER NOTICE 
| No . DB- 3/49772007 . 

6th April 2010 . 
The tenders are invited by the Superintending 
Engineer , Roads and Bridges , South Circle , 
Tbiruvananthapuram for the following work on behalf 
of the Governor of Kerala from Registered Contractors 
of Public Works Department. The receipt of tender 
schedule should be attached with the tender 
documents. The opening of tender is fixed at 
4 . 30 p . m . on the same day of receipt of tender . 
Courier tapals will not be accepted . 

Tender No . - 1/SESC /2010-11, 
Name of Work with Estimate Amount - Toll 

Collection of Kaippuzhamuttu bridge for 
the period from 1 - 4-2010 to 21 - 3-2011 

RS , 13, 33 , 446 . 
E . M . D . - Rs. 33, 400 . 
Cost of tender form - Rs. 2 ,000 + 4 % VAT . 
Date and time of issue of tender schedule - 

2341- 2010 to 29 - 4- 2010, 3 . p . 1 . 
Last date and time of receipt of tender 

- 3 -5 - 2010 upto 4 p . m . 
Classification of Contractor - Not Applicable . 
Period of completion - l - 4- 2010 to 31- 3-2011 . 

All the tender conditions in this department arc 
applicable to this tender also . 


കരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ 
സുപ്രണ്ടിംഗ് എഞ്ചിനീയർ, നിരത്തുകളും പാലങ്ങളും 
വിഭാഗം, തിരുവനന്തപുരംതാഴെ പറയുന്ന പണിക്ക 
വ കു ളി ലെ അംഗീകത കരാറുകാരിൽ നിന്നും 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേരം ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ തപാൽവഴി 
ക്ഷണിച്ചു കൊളളുന്നു . തപാലിൽഉണ്ടാകുന്ന കാലതാമസ 
ത്തിന് ഈ വകുപ്പം ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ദർഘാസിനോടൊപ്പം ദർഘാസ് ഷഡ്യൂളിൻറ രസീത 
കുടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
അന്നദിവസം 4 . 30 - ന് ഒർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസുകൾ രജിസ്ററർഡ് തപാലിലാ അതിവേഗ 
തപാലിലോ ഏൽപ്പിക്കേണ്ടതാണ്. കൊറിയർ വഴിയുളള 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
ർഘാസ് നമ്പർ - 1 എസ്. ഇ . എസ്. സി . 

2010 - 11 . 
(പ്രവൃത്തിയുടെ പരും അടങ്കൽ തുകയും 

കൈപ്പുഴ നട്ട് പാലത്തിൻറ 1 - 4-2010 മുതൽ 
31- 3-2011 വരെയുള്ള കാലയളവിലേക്കുളള 

ടോൾ പിരിവ്-രൂപ 13, 33, 446 . 
നിരത വ്യം രൂപ 33, 400 , 
ർഘാസം ഫോറത്തിൻറ വില - രൂപ 2,000 + 
- 4 % വാററ്. 
ദർഘാസം ഫോറങ്ങൾ കൊടുക്കുന്ന തീയതിയും 

സമയവും - 28. 4- 2010 മുതൽ 29 -4- 201 

3 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയത യും 

സമയവും - 3 -5- 2010 , 4 മണി. 


കരാറുകാരുടെ തരംതിരിവം - ബാധകമല്ല . 
പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 

| 1 - 4 . : 0 മതൽ - 3 -2011 വരെ, 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമാണ്. 


( St . 


Office of the Superintending 
Engineer, Roads and Bridges, 
South Circle , 

" superintending Engineer . 
Thiruvananthapuram . 


